( C ) 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


O 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No. KL / TV( N )/634/2015-17 


GOVERNM 


കര 


ൽ സർക്ക 


ര 


VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 ഫെബ്രുവരി 9 
9th February 2016 
| 1191 മകരം 26 
26th Makaram 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1937 മാഘം 20 
20th Magha 1937 


PART III 


Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 


പരസ്യം 


നമ്പർ കെ - 202/ 2016. 

2016 ജനുവരി 14. 
- ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഡിവിഷന്റെ പരിധിയിൽ 
ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 
07 - ൽ റീസർവേ 228 / 1- ൽ പ്പെട്ട ആറ്റു പു റ മ്പോക്കിൽനിന്നും 
അനധികൃതമായി മുറിച്ചുമാറ്റിയ താന്നിമരം ( ആറ് കഷണം) പിടിച്ചെ 
ടുത്ത് ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടു 
ള്ള തും ടി മ ര ത്തിന് ആലപ്പുഴ സോഷ്യൽ 
ഫോറസ്റ്ററി ഡിവിഷൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വില 
നിശ്ചി യിട്ടു ള്ള തു മാ ണ്. ടി മരം 10 - 3 - 2016 - ന് രാവിലെ 
11 മണിക്ക് ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസിൽ വച്ച് പരസ്യമായി 
ലേലംചെയ്ത് വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കു ന്ന വർക്ക് ലേല 
വസ്തുക്കൾ പ്രവർത്തി ദിവസം രാവിലെ 10 മണിമുതൽ 
വൈകിട്ട് 5 മണിവരെയുള്ള സമയത്ത് ചെങ്ങന്നൂർ വില്ലേജ് 
അഫീസറുടെ സാന്നിദ്ധ്യത്തിൽ കാണാവുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നഓരോ വ്യക്തിയും താൻ സ്വന്തം 
നില യ്ക്കാണോ അതോ മറ്റാ രു ടെ യെ ങ്കിലും പ്രതി നിധി 
യാ യാ ണാ പങ്കെ ടു ക്കു ന്ന തെന്നും, 

ലല് 


വ്യ വ സ്ഥ കൾ പത്യ ക്ഷരം പാലിച്ചു കൊ ള്ളാ മെ ന്നും 
ഉദ്യോഗസ്ഥനെ രേഖാമൂലം ധരിപ്പി ക്കേ ണ്ടതും 2 , 000 
നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. പ്രതിനിധിയായി 
ലേല ത്തിൽ പങ്കെ ടു ക്കുന്നവർ തങ്ങളുടെ പാതി നിധ്യം 
തെളി യി ക്കു ന്ന തി നുള്ള നിയ മാ നു സ ത രേഖ കൂടി 
ഹാജ രാ ക്കേ ണ്ട താ ണ് . ലേല വ്യ വ സ്ഥ കൾ ലംഘിക്കുക, 
പാലിക്കാതിരിക്കുക എന്നീ കാര ണ ങ്ങ ളാൽ ഏതെങ്കിലും 
വ്യക്തിക്ക് ലേലത്തിൽ പങ്കെടു ക്കു ന്നതിന് അ യോ ഗ്യത 
കൽപ്പിക്കുവാൻ ലേല ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരി 
ക്കുന്നതാണ്. മതിയായ കാരണംഉണ്ടെന്ന് കാണുന്നപക്ഷം, 
തന്റെ യുക്തം പോലെ ലേലം മറ്റൊരു ദിവ സ ത്തേക്ക് 
മാറ്റി വെ യ് ന്ന തിന് ലേല ഉദ്യോഗസ്ഥന് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക വിളി 
ക്കു ന്ന ആളി നൊ ഴികെ മറ്റെ ല്ലാ വർക്കും ലേലം 
കഴിഞ്ഞാലുടൻ തന്നെ നിരതദ്രവ്യം മടക്കി നൽകുന്നതാണ്. 
ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക വിളിക്കു ന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലിക മായി ഉറ പ്പി ക്കു ന്ന തും 
അപ്പോൾതന്നെമുഴുവൻ ലേല തുകയും വിൽപ്പന നികുതിയും 
- വന വികസന നികുതിയും ഉൾപ്പെടെയുള്ള സംഖ്യ ഒടുക്ക് 


- വരുത്തേണ്ടതാണ്. ലേലത്തിന് നിയമാനുസൃതമുള്ള 
അന്തിമ സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചതിനു ശേഷം മാത്രമേ 
ലേല വസ്തുക്കൾ നീക്കംചെയ്യാൻ പാടുള്ളൂ. ഉത്തരവിൽ 
സൂചിപ്പി ക്കു ന്ന നിശ്ചിത സമ യ ത്തി നു ള്ളിൽ ലേ 
വസ്തുക്കൾ നീക്കം ചെയ്യാതിരിക്കുകയാണെങ്കിലോ മറ്റ് ലേല 
വ്യവസ്ഥകൾ ഏതെ ങ്കിലും ലംഘി ക്ക പ്പെട്ടു എന്ന് 
ബോദ്ധ്യപ്പെടുകയാണെങ്കിലോ പുനർലേലം നടത്തുകയോ 
യുക്ത മെന്ന് തോന്നുന്ന നട പടികൾ സ്വീക രി ക്കു കയോ 
ചെയ്യുന്നതായിരിക്കും. അപ്രകാരം പുനർലേലം നടത്തേണ്ടതായി 
വന്നാൽ അതു മൂലം സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ട 
നഷ്ടങ്ങളും ചെലവുകളും വേലക്കാരൻ അടച്ച നിരതദ്രവ്യ 
ത്തിൽനിന്നോ ക്രയവിലയിൽനിന്നോ ഈടാക്കുന്നതാണ്. 

- തടി വിവരപട്ടിക 


വില 


ക്രമ ഇനം നീളം വണ്ണം 
നമ്പർ 

വ്യാപ്തം നിരക്ക് 
എം3 


0 .486 


7340 


3567 


1 
- 2 


7340 


2819 


0.384 
0 .384 
0 .421 


7340 


താന്നി 240 cm. 180 cm. 
താന്നി 240 cm. 160 cm . 
താന്നി 240 cm. 160 cm. 
താന്നി 300 cm . 150 cm . 
താന്നി 250 cm . 150 cm . 
താന്നി 300 cm . 80 cm . 


2819 


4 


7340 


0 , 351 


7340 


3090 
2576 
642 


6 


0.120 


7340 


- ആ കെ 15513 
- മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഈ ഓഫീസിൽ 
ലഭ്യമായിട്ടുള്ളഔദ്യോഗിക രേഖകളിൽനിന്നും ഉത്തമ ബോദ്ധ്യ 

ത്തോ ടു കൂടി നൽകി യിട്ടു ള്ള താണ്. അ വ യിൽ 
ഏതെങ്കിലും തെറ്റുകളോ പോരായ്മകളോഉണ്ടെങ്കിൽ അതിന് 
ലേല ഉദ്യോഗസ്ഥനോ സർക്കാരോ യാതൊരു കാരണവശാലും 
ഉത്ത ര വാദിയായി രി ക്കു ന്ന തല്ല . ലേലം സംബ ന്ധ മായ 
ഏതെങ്കിലും തർക്കം ഉണ്ടാകുന്നപക്ഷം അവയിൻമേലുള്ള 
അന്തിമ തീരുമാനം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടേതായി 
രിക്കും. ആയത് പാലിക്കുവാൻ വേലക്കാരൻ ബാദ്ധ്യസ്ഥനായി 
രിക്കും മേൽപറ ഞ്ഞവ കൂ ടാതെ കേരള സർക്കാരിന്റെ 
നിലവിലുള്ള പ്രസക്തവും ആവശ്യമായിട്ടുള്ളതുമായ എല്ലാ 
ലേല നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


